| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


: 


r 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 | 


26th July 2011 
2011 ജൂലൈ 26 
4th Sravana 1933 
1933 ശ്രാവണം 4 


| 30 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


ദർ ഘാ സു കൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 2 - 8- 2011, 1 മണിവരെ. 


ദർ ഘാ സു കൾ ലഭി ക്കേണ്ട അവസാന തീയതിയും 
സമയവും - 2 - 8- 2011, 3 മണിവരെ. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
2 - 8 - 2011, 3. 15 മണി. 


Water Trannsport Department 

ലഘു ദർഘാസ് പുനഃ പരസ്യം 
നമ്പർ സി1- 6942 / 2011. 

- 2011 ജൂൺ 24. 
സംസ്ഥാന ജല ഗ താ ഗത വകു പ്പി ലേക്ക് താഴെ 
പറയുന്ന സാധ ന ങ്ങൾ സപ്ലെ ചെയ്യു ന്ന തിന് മുദ വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ നമ്പർ - 22 / C1/ 2011- 12 
സപ്ലെ ചെ യ്യേണ്ട വസ്തു - സ് പീഡ് ബോട്ട്, 
ഔട്ട് ബോർഡ് എൻജിൻ - 1എണ്ണം, 40 എച്ച്. പി . 4 സ്ട്രോക്ക് 
പെട്രോൾ എഞ്ചിൻ (റിമോട്ട് കൺട്രോൾ ആക്സസറീസ്, 
ബാറ്ററി ഫവൽ ടാങ്ക്, ഹെഡ്ലൈറ്റ് അസംബ്ളി എന്നിവ 
സഹിതം ). 

അടങ്കൽ തുക - 5,62,500 . 
നിരതദ്രവ്യം - 5,650. 

ടെണ്ടർ ഫോറത്തിന്റെ വില - 1, 144 ( 4 % നികുതികൾ 
ഉൾപ്പെടെ). 


- ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി 
- ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി വരെ ഈ ഓഫീസിൽ 
ലഭ്യമാണ്. മുദ്രിതമല്ലാത്തതും താമസിച്ചുലഭിക്കുന്നവയുമായ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 


- ടെലഫോൺ നമ്പർ: 0477 - 2252015. 


സംസ്ഥാന ജലഗതാഗത വകുപ്പ്, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഡയറക്ടർ. 


